© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(NV/634/2021-2023 


2021 





കേരള ഗസറ്റ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 12 


തിരുവനന്തപുരം, 12th January 2021 
വാല്യം 10 sake] _ 12th January 2021_ oad 
1196 ധനു 28 2 
Vol. X Thiruvananthapuram, _ 28th Dhanu 1196 | No. 


1942 പൌഷം 22 


നട 22nd Pousha 1942 








PART III 
Commissionerate of Land Revenue 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


202 





(10) 


നമ്പര്‍ ബി4-12975/2020. 2020 നവംബര്‍ 17. 


ചിറയിന്‍കീഴ്‌ താലൂക്കില്‍ പുളിമാത്ത്‌ വില്ലേജില്‍ 
കുന്നില്‍ വീട്ടില്‍ സുജാത, സി., 23-8-2020-ഠാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതയുടെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാളൂുടെ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതയുടെ 
മകള്‍ സൂര്യ, എസ്‌. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
പുളിമാത്ത്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വരുത്തിയ റിക്കാര്‍ഡുകളും മരണസര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ സുജാത, സി., 23-8-2020-ാ൦ തീയതി 
മരണപ്പെട്ടു വെന്നും പരേതയ്ക്ക്‌ താഴെ പറയുന്ന 
അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുരേഷ്കുമാര്‍, ആര്‍. ഭര്‍ത്താവ്‌ 55 
2 സൂര്യ, എസ്‌. മകള്‍ 28 


(പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.?) 


ആകയാല്‍ മേല്‍പ്പറഞ്ഞ 1-൦ 2-0 കക്ഷികള്‍ പേരില്‍ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം കേരള ഗവണ്‍മെന്റ്‌ 
ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്‌ ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും തപാല്‍ 
മാര്‍ഗ്ഗവുമുള്ള പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


(11) 


നമ്പര്‍ onf4-12947 (ag) /2020. 2020 നവംബര്‍ 4. 


ചിറയിന്‍കീഴ്‌ താലൂക്കില്‍ കുന്തള്ളൂര്‍ വില്ലേജില്‍ 
ഫാത്തിമ മന്‍സില്‍ വീട്ടില്‍ മുഹമ്മദ്‌ ഹനീഫ്‌, എസ്‌., 
28-7-2020-ാ൦ തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള 
നിയമാനുസൃത ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കൂന്നതിനുവേണ്ടി 
ടിയാന്റെ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
കാണിച്ച്‌ പരേതന്റെ ഭാരൃ എ. പി. റസിയ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ കിഴുവിലം-കൂന്തള്ളൂര്‍ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വരുത്തിയ 
റിക്കാര്‍ഡുകളും മരണ സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ 
മൂഹമ്മദ്‌ എസ്‌., 28-7-2020-90 തീയതി 
മരണപ്പെട്ടു വെന്നും പരേതന്‍ താഴെ പറയുന്ന 
അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു. 


ഹനീഫ്‌, 


(രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 എ. പി. റസിയ ഭാരൃ 63 
2 റാണി, എച്ച്‌. മകള്‍ 27 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


ആകയാല്‍ മേല്‍പ്പറഞ്ഞ 1-൦ 2-൦ കക്ഷികള്‍ പേരില്‍ 
അവകാശ സാക്ഷ്യൃപ്രതം നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസൃം കേരള ഗവണ്‍മെന്റ്‌ 
ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 
ദാദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്‌ ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്‌. കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവുമുള്ള പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


സമയപരിധി 


102 


(12) 


No. B4-13068/2020. 2nd December 2020. 


Notice is hereby given to all whom it may concern 
that Saraswathy Amma, Kizhakkevila Veedu, 
Oorupoika P. O., Edacode, Edacode Village, 
Chirayinkeezhu Taluk, Thiruvananthapuram District, 
Kerala State has applied for a legal heirship 
certificate for various purposes due to her mother Sridevi 
residing at Thoppil Veedu, Thottavaram, Kollampuzha, 
Attingal who died on 30-6-2020. 


Enquiry conducted through the Village Officer, 
Attingal-Avanavanchery reveals that the persons named 
in schedule below are the legal heirs of the late 
Sridevi. 


SCHEDULE 
Si. Name Relationship with Age 
No. the deceased 
1 Sobhithakumari, S. Daughter 61 
2 Sobhanakumari, S. 7 59 
3 Saraswathy Amma ) 55 


(Husband and Parents of the deceased are not alive.) 


Hence it is proposed to issue a legal heirship 
certificate according in favour of the above mentioned 
persons and that objections if any against the issue of 
said legal heirship certificate should be filed in person 
before the the Tahsildar, Chirayinkeezhu within 30 days 
of the date of publication of this notice in the Kerala 
Government Gazette. Objections sent by post or filed 
after the stipulated time will not be considered. 


Taluk Office, 
Chirayinkeezhu. 


(Sd.) 
Tahsildar. 


Varkala Taluk 
പരസ്യം 


) 


നമ്പര്‍ ബി2-ട213/2020. 2020 സെപ്റ്റംബര്‍ 24. 


വര്‍ക്കല താലൂക്കില്‍ ചെമ്മരുതി വില്ലേജില്‍ 
വടശ്ശേരിക്കോണം പി. ഒ., പടിഞ്ഞാറേ വടക്കേവിളവീട്ടില്‍ 
ശശിധരന്‍ നായര്‍ എന്നയാള്‍ 28-5-2019-ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ബാങ്കില്‍ ഹാജരാക്കുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കും വേണ്ടി 
നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരൃ ചെമ്മരുതി 
വില്ലേജില്‍ വടശ്ശേരിക്കോണം പി. ഒ., പടിഞ്ഞാറേ 
വടക്കേവിളവീട്ടില്‍ അംബിക, എല്‍. സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ചെമ്മരുതി വില്ലേജാഫീസര്‍ അവകാശ 
മൊഴി രേഖപ്പെടുത്തിയും അന്വേഷണം നടത്തിയും 
ഹാജരാക്കിയ രേഖകളും മരണസര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിലൂം ശശിധരന്‍ നായര്‍, 28-ട-2019-ാം 
തീയതി മരണപ്പെട്ടു വെന്നും പരേതന്‌ താഴെ പറയുന്ന 
അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു. 





12th Jan. 2021] COMMISSIONERATE OF LAND REVENUE 203 
(a പേര്‍ പരേതനുമായുള്ള വയസ്‌ വില്ലേജാഫീസര്‍ അവകാശ മൊഴി രേഖപ്പെടുത്തിയും 
നമ്പര്‍ ബന്ധം അന്വേഷണം നടത്തിയും ഹാജരാക്കിയ രേഖകളും മരണ 
അംബിക, എല്‍. ഭാര്യ is സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതിലും ശിവദാസന്‍, 24-6-2020-0൦ 
തീയതി മരണപ്പെട്ടു വെന്നും പരേതന്‍ താഴെ പറയുന്ന 

2 സുരജ്‌ മകന്‍ 24 

അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു. 
3 സൂര്യലക്ഷ്മി മകള്‍ 21 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആകയാല്‍ 
മേല്‍പ്പറഞ്ഞ 1 മുതല്‍ 3 വരെ കക്ഷികള്‍ പേരില്‍ 
അവകാശ സാക്ഷ്യ പ്രതം നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ 
ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ടോ തപാല്‍മുഖേനയോ 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. 30 ദിവസ കാലാവധി 
കഴിഞ്ഞു ലഭിക്കുന്ന പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ ബി2-7932/2020. 2020 സെപ്റ്റംബര്‍ 28. 


വര്‍ക്കല താലൂക്കില്‍ വര്‍ക്കല വില്ലേജില്‍ വര്‍ക്കല പി. ഒ., 
ചിലക്കൂര്‍, ബാബുഭവന്‍ വീട്ടില്‍ ശരത്ച്രന്ദബാബു എന്നയാള്‍ 
16-7-2020-ാം തീയതി മരണപ്പെട്ടു വെന്നും പരേതന്റെ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആക്സിഡന്റ്‌ ക്ലെയിമിന്‌ 
ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുംവേണ്ടി നല്‍കണമെന്ന്‌ 
കാണിച്ച്‌ പരേതന്റെ മകന്‍ വര്‍ക്കല വില്ലേജില്‍ 
വര്‍ക്കല പി. ഒ., ചിലക്കൂര്‍ ബാബു ഭവന്‍ വീട്ടില്‍ 
കിരണ്‍ബാബു സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വര്‍ക്കല 
വില്ലേജാഫീസര്‍ അവകാശമൊഴി രേഖപ്പെടുത്തിയും 
അന്വേഷണം നടത്തിയും ഹാജരാക്കിയ രേഖകളും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതിലും ശരത്ച്രന്ദബാബും, 
16-7-2020-ാ൦ തീയതി മരണപ്പെട്ടുവെന്നും പരേതന്‌ താഴെ 
പറയുന്ന അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ശോഭന ഭാരൃ 68 

2 കിരണ്‍ബാബു മകന്‍ 30 

3 ശരണ്‍ബാബൂ ss 31 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആകയാല്‍ 
മേല്‍പ്പറഞ്ഞ 1 മുതല്‍ 3 വരെ കക്ഷികള്‍ പേരില്‍ അവകാശ 
സാക്ഷ്യ പ്രതം നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ 
ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ടോ തപാല്‍ 
മുഖേനയോ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. 30 
ദിവസ കാലാവധി കഴിഞ്ഞുലഭിക്കുന്ന പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ ബി2-7648 /2020. 2020 സെപ്റ്റംബര്‍ 28. 


വര്‍ക്കല താലൂക്കില്‍ അയിരൂര്‍ വില്ലേജില്‍ 
പാളയംകുന്ന്‌ പി.ഒ., വടക്കുംകര പുത്തന്‍ വീട്ടില്‍ 
ശിവദാസന്‍ എന്നയാള്‍ 24-6-2020-0൦ തീയതി മരണപ്പെട്ടുവെന്നും 
പരേതന്റെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കോടതിയില്‍ 
ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുംവേണ്ടി നല്‍കണമെന്ന്‌ 
കാണിച്ച്‌ പരേതന്റെ ഭാരൃ അയിരൂര്‍ വില്ലേജില്‍ 
പാളയംകുന്ന്‌ പി.ഒ., വടക്കുംകര പൂത്തന്‍ വീട്ടില്‍ 
സുധര്‍മ്മ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ അയിരൂര്‍ 


Gaz. No. 2/2021/DTP (CLR). 


103 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 സുധര്‍മ്മ ഭാര്യ 53 
2 സുജിത്ത്‌ മകന്‍ 23 
3 ശ്രീജിത്ത്‌ » 22 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആകയാല്‍ 
മേല്‍പ്പറഞ്ഞ 1 മുതല്‍ 3 വരെ കക്ഷികളെ അനന്തരാ 
വകാശികളാക്കി സാക്ഷ്യ പ്രതം നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ടോ തപാല്‍ 
മുഖേനയോ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. 
30 ദിവസ കാലാവധി കഴിഞ്ഞു ലഭിക്കുന്ന പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ ബി2-5967/2020. 2020 സെപ്റ്റംബര്‍ 29. 


വര്‍ക്കല താലൂക്കില്‍ നാവായിക്കുളം വില്ലേജില്‍ 
പാരിപ്പള്ളി പി. ഒ., ചാവര്‍കോട്‌, ജനാര്‍ദദനവിലാസം വീട്ടില്‍ 
ഓമന അമ്മ എന്നവര്‍ തീയതി 
മരണപ്പെട്ടുവെന്നും പരേതയുടെ 
സര്‍ട്ടിഫിക്കറ്റ്‌ ബാങ്കില്‍ 
മറ്റാവശൃങ്ങള്‍ക്കും വേണ്ടി നല്‍കണമെന്ന്‌ കാണിച്ച്‌ 
പരേതയുടെ മകന്‍ നാവായിക്കുളം വില്ലേജില്‍ 
പാരിപ്പള്ളി പി. ഒ., കടമ്പാട്ടുകോണം, ജനാര്‍ദദനവിലാസം 
വീട്ടില്‍ അനീഷ്‌, ജെ. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
നാവായിക്കുളം വില്ലേജാഫീസര്‍ അവ കാശമൊഴി 
രേഖപ്പെടുത്തിയും അന്വേഷണം നടത്തിയും ഹാജരാക്കിയ 
രേഖകളും മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതിലും 
പി. ഓമന അമ്മ, 10-3-2020-ാ൦ തീയതി മരണപ്പെട്ടുവെന്നും 
പരേതയ്ക്ക്‌ താഴെ പറയുന്ന അവകാശികളുണ്ടെന്നും 
അറിവായിരിക്കുന്നു. 


പി. 10-3-2020-90 
അനന്തരാവകാശ 


ഹാജരാക്കുന്നതിനും 


(oo പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സി. ഒ. ലത മകള്‍ 55 
2 ലീനകുമാരി, സി. ഒ. ക 52 
3 അനീഷ്‌, ജെ. മകന്‍ 35 
4 ജയകുമാര്‍, ജെ. ക 50 
പരേതയുടെ മാതാപിതാക്കളും ഭര്‍ത്താവും 
ജീവിച്ചിരിപ്പില്ല. ആകയാല്‍ മേല്‍പ്പറഞ്ഞ 1 മുതല്‍ 4 വരെ 


കക്ഷികളെ അനന്തരാവകാശികളാക്കി സാക്ഷ്ൃ പ്രതം 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന 
തീയതി മൂതല്‍ 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
നേരിട്ടോ തപാല്‍ മുഖേനയോ രേഖാമൂലം ബോധിപ്പിക്കേണ്ട 
താണ്‌. 30 ദിവസ കാലാവധി കഴിഞ്ഞു ലഭിക്കുന്ന 
പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


204 





(5) 


നമ്പര്‍ ബി2-7974/2020. 2020 സെപ്റ്റംബര്‍ 30. 


വര്‍ക്കല താലൂക്കില്‍ മടവൂര്‍ വില്ലേജില്‍ 
ഞാറയില്‍ക്കോണം പി.ഒ., സീമന്തപുരം ഉദരം വീട്ടില്‍ 
സുനില്‍കുമാര്‍ എന്നയാള്‍ 12-7-2020-ഠം തീയതി 


മരണപ്പെട്ടു വെന്നും പരേതന്റെ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ഇന്‍ഷ്വറന്‍സ്‌ തുക ലഭിക്കുന്നതിന്‌ 
ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുംവേണ്ടി നല്‍കണമെന്ന്‌ 
കാണിച്ച്‌ പരേതന്റെ ഭാര്യ മടവൂര്‍ വില്ലേജില്‍ 
ഞാറയില്‍ക്കോണം പി.ഒ., സീമന്തപൂുരം ഉദരം വീട്ടില്‍ 
സന്ധ്യ, എസ്‌. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ മടവൂര്‍ 
വില്ലേജാഫീസര്‍ അവകാശ മൊഴി രേഖപ്പെടുത്തിയും 
അന്വേഷണം നടത്തിയും ഹാജരാക്കിയ രേഖകളും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതിലും സുനില്‍കുമാര്‍, 
12-7-2020-ാ൦ മരണപ്പെട്ടുവെന്നും പരേതന്‌ താഴെ പറയുന്ന 
അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 നളിനി, ബി. മാതാവ്‌ 63 
2 സന്ധ്യ, എസ്‌. ഭാര്യ 37 
3 അതുല്‍കൃഷ്ണന്‍ മകന്‍ 18 
4 അമല്‍കൃഷ്ണന്‍ ം 16 
5 ദേവികൃപസുനില്‍ മകള്‍ 5 
പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല. ആകയാല്‍ 


മേല്‍പ്പറഞ്ഞ 1 മുതല്‍ 5 വരെ കക്ഷികളെ അനന്തരാ 
വകാശികളാക്കി സാക്ഷ്ൃപ്രതം നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ 
ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ടോ തപാല്‍ 
മൂഖേനയോ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. 
30 ദിവസ കാലാവധി കഴിഞ്ഞു ലഭിക്കുന്ന പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


(6) 


നമ്പര്‍ ബി2-6661/2020. 2020 സെപ്റ്റംബര്‍ 29. 


വര്‍ക്കല താലൂക്കില്‍ ഒറ്റൂര്‍ വില്ലേജില്‍ 
കല്ലമ്പലം പി. ഒ., മാവിന്‍മൂട്‌, പുതുവല്‍വിള വീട്ടില്‍ 
കൃഷ്‌ ണമ്മ, എന്നവര്‍ 15-7-2020-ാം തീയതി മരണ 
പ്പെട്ടുവെന്നും പരേതയുടെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആക്സിഡന്റ്‌ ക്ലെയിമിന്‌ ഹാജരാക്കുന്നതിനും മറ്റ്‌ 
ആവശ്യങ്ങള്‍ക്കുംവേണ്ടി നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതയുടെ 
മകന്‍ ഒറ്റൂര്‍ വില്ലേജില്‍ കല്ലമ്പലം പി. ഒ., മാവിന്‍മൂട്‌, 
പുതുവല്‍വിള വീട്ടില്‍ രാധാകൃഷ്ണന്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ഒറ്റൂര്‍ വില്ലേജാഫീസര്‍ അവകാശ മൊഴി 
രേഖപ്പെടുത്തിയും അന്വേഷണം നടത്തിയും ഹാജരാക്കിയ 
രേഖകളും മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതിലും 
കൃഷ്ണമ്മ, 15-7-2020-ാ൦ തീയതി മരണപ്പെട്ടുവെന്നും 
പരേതയ്ക്ക്‌ താഴെ പറയുന്ന അവകാശിയുണ്ടെന്നും 
അറിവായിരിക്കുന്നു. 


പേര്‍ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
രാധാകൃഷ്ണന്‍ മകന്‍ 42 


പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആകയാല്‍ 
മേല്‍പ്പറഞ്ഞ കക്ഷിയെ അനന്തരാവകാശിയാക്കി സാക്ഷ്യൃപ്രതം 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന 
തീയതി മൂതല്‍ 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ നേരിട്ടോ തപാല്‍ മുഖേനയോ രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്‌. 30 ദിവസ കാലാവധി കഴിഞ്ഞു 
ലഭിക്കുന്ന പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


104 


(7) 


നമ്പര്‍ ബി2-7703/2018. 2020 സെപ്റ്റംബര്‍ 28. 


വര്‍ക്കല താലൂക്കില്‍ ചെമ്മരുതി വില്ലേജില്‍ 
മൂട്ടപ്പലം പി. ഒ., തച്ചോട്‌, സരളകോട്ടേജ്‌ വീട്ടില്‍ 
ച്രന്ദസേനന്‍ എന്നയാള്‍ 21-11-2011-90 തീയതി 


മരണപ്പെട്ടുവെന്നും പരേതന്റെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ബാങ്കില്‍ ഹാജരാക്കുന്നതിനും മറ്റാവശ്ൃങ്ങള്‍ക്കുംവേണ്ടി 
നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരയ ചെമ്മരുതി 
വില്ലേജില്‍ മൂട്ടപ്പലം പി. ഒ., തച്ചോട, സരളകോട്ടേജ്‌ വീട്ടില്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
വില്ലേജാഫീസര്‍ അവകാശ മൊഴി രേഖപ്പെടുത്തിയും 
നടത്തിയും 
മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ച്രന്ദസേനന്‍, 


21-11-2011-0൦ തീയതി മരണപ്പെട്ടുവെന്നും പരേതന്‌ താഴെ 


സരള ചെമ്മരുതി 


അന്വേഷണം ഹാജരാക്കിയ രേഖകളും 


പറയുന്ന അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 

1 സരള ഭാര്യ 67 

2 ഷൈന്‍ സി. സേനന്‍ മകന്‍ 48 

3 ഷ്വാര സി. സേനന്‍ മകള്‍ 46 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആകയാല്‍ 
മേല്‍പ്പറഞ്ഞ 1 മുതല്‍ 3 വരെ കക്ഷികള്‍ പേരില്‍ അവകാശ 
സാക്ഷ്ൃപ്രതം നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ഉള്ളപക്ഷം ഈ പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 


ആക്ഷേപം 


പ്രസിദ്ധം ചെയ്യുന്ന തീയതി മൂതല്‍ 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ നേരിട്ടോ തപാല്‍ മുഖേനയോ 
ബോധിപ്പിക്കേണ്ടതാണ്‌. 30 ദിവസ കാലാവധി കഴിഞ്ഞു 


രേഖാമൂലം 


ലഭിക്കുന്ന പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


(8) 


നമ്പര്‍ ബി2-1045/2020. 2020 സെപ്റ്റംബര്‍ 29. 


വര്‍ക്കല താലൂക്കില്‍ മണമ്പൂര്‍ വില്ലേജില്‍ 
തോട്ടയ്ക്കാട്‌ പി. ഒ., മണമ്പൂര്‍, അശോക്‌ മന്ദിരം വീട്ടില്‍ 
അമ്മ എന്നവര്‍ 
മരണപ്പെട്ടു വെന്നും 
സര്‍ട്ടിഫിക്കറ്റ്‌ 
മറ്റാവശൃങ്ങള്‍ക്കും വേണ്ടി 
പരേതയുടെ മകന്‍ മണമ്പൂര്‍ വില്ലേജില്‍ തോട്ടയ്ക്കാട്‌ പി. ഒ., 
മണമ്പൂര്‍, അശോക്‌ മന്ദിരം വീട്ടില്‍ അജയകുമാര്‍ സമര്‍പ്പിച്ച 
വില്ലേജാഫീസര്‍മാര്‍ 
അവകാശമൊഴി രേഖപ്പെടുത്തിയും അന്വേഷണം നടത്തിയും 
മരണ സര്‍ട്ടിഫിക്കറ്റും 


സരസ്വതി 15-12-2010-ാ൦ തീയതി 


പരേതയുടെ അനന്തരാവകാശ 
അവകാശങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനും 


നല്‍കണമെന്ന്‌ കാണിച്ച്‌ 


അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 


ഹാജരാക്കിയ രേഖകളും 


പരിശോധിച്ചതിലും സരസ്വതി അമ്മ, 16-12-2010-ാ൦ തീയതി 
മരണപ്പെട്ടുവെന്നും പരേതയ്ക്ക്‌ താഴെ പറയുന്ന 
അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 

1 അശോക്കുമാര്‍ മകന്‍ 60 

2 അനില്‍കുമാര്‍ ി 58 

3 അജയകുമാര്‍ ി 49 





12th Jan. 2021] COMMISSIONERATE OF LAND REVENUE 205 

പരേതയുടെ മാതാപിതാക്കളും ഭര്‍ത്താവും ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ജീവിച്ചിരിപ്പില്ല. ആകയാല്‍ മേല്‍പ്പറഞ്ഞ 1 മുതല്‍ 3 വരെ നമ്പര്‍ ബന്ധം 
കക്ഷികളെ അനന്തരാവകാശികളാക്കി സാക്ഷ്യ പ്രതം 1 ശീത, കെ. ഭാര്യ 57 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന 2 വര്‍ഷ മകള്‍ 30 
തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ടോ 3 ഗ്രീഷ്മ . 32 
തപാല്‍ മുഖേനയോ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. 30 ര. 

4 ജഗദമ്മ മാതാവ്‌ 78 


ദിവസ കാലാവധി കഴിഞ്ഞു 
പരിഗണിക്കുന്നതല്ല. 


ലഭിക്കുന്ന പരാതികള്‍ 


(9) 


നമ്പര്‍ ബി2-16042 /2019. 2020 സെപ്റ്റംബര്‍ 29. 


വര്‍ക്കല താലൂക്കില്‍ പള്ളിക്കല്‍ വില്ലേജില്‍ 
പകല്‍ക്കുറി പി. ഒ., കലതിപ്പച്ച, ബംഗ്ലാവില്‍ വീട്ടില്‍ 
ഗോവിന്ദപിള്ള എന്നയാള്‍ 3-3-2013-90 തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അവകാശങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കും 
വേണ്ടി നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരയ പള്ളിക്കല്‍ 
വില്ലേജില്‍ പകല്‍ക്കുറി പി. ഒ., കലതിപ്പച്ച, ബംഗ്ലാവില്‍ 
വീട്ടില്‍ ബേബിഗിരിജ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
പള്ളിക്കല്‍ വില്ലേജാഫീസര്‍ അവകാശ മൊഴി 
രേഖപ്പെടുത്തിയും അന്വേഷണം നടത്തിയും ഹാജരാക്കിയ 
രേഖകളും മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതിലും 
ഗോവിന്ദപിള്ള, 3-3-2013-0൦ മരണപ്പെട്ടുവെന്നും പരേതന്‍ താഴെ 
പറയുന്ന അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു. 


ക്രമ Bald പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ബേബി ഗിരിജ ഭാരൃ 55 
2 ഗിരീഷ്‌ മകന്‍ 32 
3 ഹരീഷ്‌ ം 30 
പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആകയാല്‍ 


മേല്‍പ്പറഞ്ഞ 1 മുതല്‍ 3 വരെ കക്ഷികളെ അനന്തരാ 
വകാശികളാക്കി സാക്ഷ്യ പ്രതം നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ടോ തപാല്‍ 
മൂഖേനയോ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. 
30 ദിവസ കാലാവധി കഴിഞ്ഞു ലഭിക്കുന്ന പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


(10) 


നമ്പര്‍ ബി2-10530/2020. 2020 ഡിസംബര്‍ 23. 


വര്‍ക്കല താലൂക്കില്‍ നാവായിക്കുളം വില്ലേജില്‍ 
വെട്ടിയറ പി. ഒ., കുന്നിക്കോട്‌, വി. ജി. നിലത്തില്‍ 
വിജയകുമാര്‍, എസ്‌. എന്നയാള്‍ 30-9-2020-ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
സര്‍വ്വീസ്‌ ആനുകൂല്യങ്ങള്‍ക്കായി ഹാജരാക്കുന്നതിനും മറ്റ്‌ 
ആവശ്യങ്ങള്‍ക്കുംവേണ്ടി നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ 
മകള്‍ നാവായിക്കുളം വില്ലേജില്‍ വെട്ടിയറ പി. ഒ., 
കുന്നിക്കോട്‌, വി. ജി. നിലയത്തില്‍ വര്‍ഷ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍മാര്‍ 
അവകാശ മൊഴി രെഖപ്പെടുത്തിയും അന്വേഷണം 
നടത്തിയും ഹാജരാക്കിയ രേഖകളും മരണ സര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ വിജയകുമാര്‍, എസ്‌. 30-9-2020-ാ൦ തീയതി 
മരണപ്പെട്ടു വെന്നും പരേതന്‍ താഴെ പറയുന്ന 
അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു. 


105 


പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പുണ്ട്‌. ആകയാല്‍ 
മേല്‍പ്പറഞ്ഞ 1 മുതല്‍ 4 വരെ കക്ഷികളെ അനന്തരാ 
വകാശികളാക്കി സാക്ഷ്യപ്രതം നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ 
ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞും തപാല്‍ 
മാര്‍ഗ്ഗവുമുള്ള പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


(1) 


No. B2-9166/2020. 2nd November 2020. 


Notice is hereby given to allto whom it may 
concern that Krishnadas, Das Mandiram, Vettiyara P. O., 
Navaikulam Village, Varkala Taluk, Thiruvananthapuram 
District in Kerala State has applied for a legal heirship 
certificate produced before NH Office and other purposes 
due to his father Sivadasan Nair, S. who died on 
31-10-2012. Enquiries conducted through the Village 
Officer, Navaikulam reveals that the following persons 
are the legal heirs of the deceased Sivadasan Nair, S. 


SCHEDULE 
SL. Name of the Relationship with Age 
No. legal heirs the deceased 
1 Krishnadas Son 37 
2 Ramdas 34 


തത 


The parents and wife of the deceased are not alive. 
Objections if any, against the issuance of legal heirship 
certificate to the above said 2 persons has to be filed in 
person before the undersigned within 30 days from the 
date of publication of this notice in the Kerala Gazette. 
Belated applications and those sent by post will not be 
considered. 


Taluk Office, 
Varkala. 


(Sd.) 
Tahsildar. 


ERRATUM NOTICE 
No. B2/5815/2020. 25th November 2020. 


As per the Kerala Government Gazette published in 
20-10-2020 (Gazette No. 41 Vol. IX) in the Land 
Revenue Commissioner’s sheet-Part HII, Page No. 7168, in 
the Notice Number B2-5815/2020, the age of first legal heir 
Ratheesh Vasudevan is changed to read as “45 instead of 
‘27. 

Taluk Office, 
Varkala. 


(Sd.) 
Tahsildar. 


